Regn . No . KERBIL /2012 /45073 
- dated 5- 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg . No. രജി. നമ്പർ 
KL / TV ( N )/634/2012 -14 


= 


= 
രള സർക് 


= 


GOVERN 


കഴ 


SRNMENT 
OF 


കാർ , 
OF KERAL 


1 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


15th October 2013 
2013 ഒക്ടോബർ 15 


THIRUVANANTHAPURAM , TUESDAY 


- No. 


Vol. II 
വാല്യം 2 ) 


1 
, 41 


തിരുവനന്തപുരം, ചൊവ് 


നമ്പർ 


23rd Aswina 1935 
1935 ആശ്വിനം 23 


PART III 


Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

-- നടപടിക്രമം 
( ഹാജർ: ശ്രീ . കെ . ഗോപാലൻ) 


നമ്പർ ജെ - 723 / 2010 / ഡി. ഡിസ്.(1). 

2013 ആഗസ്റ്റ് 24. 
വിഷയം: - എം .എൽ.ആർ. ആക്ട്- തിരൂരങ്ങാടി താലൂക്ക്, 

എ . ആർ. നഗർ വില്ലേജ്, റീ . സ . 
109 / 2 - ൽ പ്പെട്ട 5 സെന്റ് സി . കെ . ഭൂമി 
പട്ട യ ഭൂ മി യായി രജിസ്റ്റർ ചെയ്യു ന്ന ത് - 
അനുമതി നൽകിഉത്തരവ് പുറപ്പെടുവിക്കുന്നത് - 

സംബന്ധിച്ച്. 
സൂചന: - ( 1) ശ്രീ . നെടുങ്ങാട്ട് രാമദാസൻ s/ o ചെള്ളി, 

ചെണ്ടപ്പു റാ യ , എ . ആർ. നഗർ പി . ഒ . 

എന്നയാളുടെ അപേക്ഷ . 
(2) തിരൂരങ്ങാടി അഡീഷണൽ തഹശീൽദാരുടെ 

4- 1- 2010- ലെ ജി1- 824 /99 -ാം നമ്പർ റിപ്പോർട്ട്. 
തിരൂരങ്ങാടി താലൂക്ക്, എ . ആർ. നഗർ വില്ലേജ്, റീ. സ . 
109 / 2 - ൽപ്പെട്ട 5 സെന്റ് നി. കെ . ഭൂമി എം .എൽ. ആർ. ആക്ട് 
പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
സൂചന ( 1) പ്രകാരം അപേക്ഷ ലഭി ക്കു ക യു ണ്ടായി. ടി 
അപേക്ഷ യിൻമേൽ തിരൂ ര ങ്ങാടി തഹശീൽദാർ മുഖേന 


അന്വേഷണം നടത്തുകയും തഹശീൽദാർ സൂചന (2 ) പ്രകാരം 
- റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 

അപേക്ഷാഭൂമി തിരൂര ങ്ങാടി സബ്രജി സ് ടാർ 
ഓഫീസിലെ 2250 / 91-ാം നമ്പർ ആധാ ര പ കാരം 
പിതാവ് ചെള്ളിഎന്നയാളിൽ നിന്നും അപേക്ഷകന് കൈവശം 
സിദ്ധിച്ചിട്ടുള്ളതാണെന്നും ടി ഭൂമിയ്ക്ക് അപേക്ഷകന്റെ പേരിൽ 
പല വക ഇന ത്തിൽ നികുതി അട വാ ക്കി യിട്ടു ണ്ട ന്നും , 
പഞ്ചായത്തിൽ നിക്ഷിപ്തമായ ഭൂമിയല്ലെന്നും, വർഷങ്ങളായി 
അപേക്ഷകൻ കൈവശം വെച്ചുവരുന്നതാണെന്നും, അപേക്ഷ 
പരി ഗ ണിക്കാ വു ന്ന താ ണെന്നും തഹശീൽദാർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 

തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാ ന ത്തിൽ 
ടി ഭൂമിയിൽ അവകാശം തെളിയിക്കുന്നതിനുള്ള രേഖകൾ 
സഹിതം ഹാജ രാകുന്ന തിന് അപേക്ഷ ക ന് നോട്ടീസ് 
നൽകുകയും അപേക്ഷകൻ 4- 5- 2010 - ന് ഹാജരായി, വർഷങ്ങളായി 

കൈവശം വെച്ചു വരുന്ന ഭൂമിയിൽ നികുതി അടയ്ക്കുന്നതിന് 
അനുമതി നൽകുന്നതിന് അ നു വാദം നൽക ണ മെന്ന് 
അപേക്ഷിക്കുകയും, അസ്സൽ ആധാരം ഹാജരാക്കുകയും 
ചെയ്തു . 


തഹശീൽദാരുടെ റിപ്പോർട്ടും രേഖകളും പരിശോധിച്ചതിൽ 
അപേക്ഷക്കാസ്പദമായ ഭൂമി അപേക്ഷകൻ ആധാരപ്രകാരം 
കൈവശം വെച്ചു വരുന്നതായി കാണുന്നു . 

കൂടാതെ, 13 - 2 - 2013 - ന് സ്ഥലം നേരിൽ പരിശോധിച്ചു . 
അപേക്ഷ ക്കാ സ് പ ദ മായ റീ . സ . 109 / 2 - ൽപ്പെട്ട ഭൂമി, 
വില്ലേജ് റിക്കാർഡ് പ്രകാരം " പാറ യാണ്. സ്ഥലപരിശോധനയിൽ 
അപേക്ഷ കന്റെ ആ ധാ ര പ കാ രമുള്ള അ തി രു കൾ 
ശരിയാണെന്നും, ടി ഭൂമിയിൽ വർഷങ്ങളായി അപേക്ഷകൻ 
താമസിച്ചു വരികയാണെന്നും ബോദ്ധ്യപ്പെട്ടു . 

സ്ഥല പ രി ശോ ധ ന യു ടെ യും തഹ ശീൽ ദാ രുടെ 
റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, 
എ . ആർ. നഗർ വില്ലേജ്, റീ . സ . 109 / 2 - ൽപ്പെട്ട 5 സെന്റ് 
നി . കെ . ഭൂമി അപേക്ഷ ക നായ നെടു ങ്ങാട്ട് രാ മ ദാ സൻ, 
s/o ചെള്ളി, ചെണ്ടപ്പുറായ , എ . ആർ. നഗർ പി. ഒ. എന്നയാളുടെ 
പേരിൽ എം .എൽ.ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി 
രജിസ്റ്റർ ചെയ്ത് നൽകുന്നതിനെതിരെആക്ഷേപങ്ങൾ ക്ഷണിച്ചു 
കൊണ്ടുള്ള നോട്ടീസ് 26- 3 - 2013 - ലെ 13 -ാം നമ്പർ കേരള 
ഗസറ്റിലും താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമപഞ്ചായത്ത് 
ഓഫീസ്, കൃഷി ഭവൻ നോട്ടീസ് ബോർഡുകളിലും പരസ്യപ്പെടുത്തി 
യെങ്കിലും ആരും തന്നെ ആ ക്ഷേ പമോ അ വ കാ ശ മോ 
തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

മേൽ സാഹ ചര്യ ത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, 
എ . ആർ. നഗർ വില്ലേജ്, റീ . സ . 109 / 2 - ൽപ്പെട്ട 5 സെന്റ് 
നി. കെ . ഭൂമി ശ്രീ. നെടുങ്ങാട്ട് രാമദാസൻ, s/o ചെള്ളി,ചെണ്ടപ്പുറായ , 
എ . ആർ. നഗർ പി . ഒ. എന്നയാളുടെ പേരിൽ എം .എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യു ന്ന തിന് 
അനുമതി നൽകി ഇതിനാൽ ഉത്തരവാകുന്നു . 

-- തിരൂരങ്ങാടി തഹശീൽദാർ ടി ഭൂമി പട്ടയ ഭൂമിയാക്കി 
മാറ്റി റവന്യൂ റെക്കാർഡു ക ളിൽ ആവ ശ്യ മായ മാറ്റങ്ങൾ 
വരു ത്തു ന്ന തിനും അപേക്ഷ ക നിൽ നിന്നും കൂടി ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


അപേക്ഷാഭൂമി പര പ്പ ന ങ്ങാടി സബ് രജി സ് ടാർ 
ഓഫീസിലെ 1725 / 75 -ാം നമ്പർ ആധാരപ്രകാരം അപേക്ഷകന് 

കൈവശം സിദ്ധിച്ചതാണെന്നും ടി ഭൂമിക്ക് 1997 - 98 വരെ 
പല വ ക യി ന ത്തിൽ നികുതി അട വാ ക്കി യിട്ടു ണ്ട ന്നും , 
പ ഞ്ചാ യ ത്തിൽ നിക്ഷിപ് ത മായ ഭൂമി യ ല്ലെ ന്നും , 
അപേക്ഷ പരിഗണിക്കാ വു ന്ന താ ണെന്നും തഹശീൽദാർ 
റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 

തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി 
ഭൂമിയിൽ അവകാശം തെളിയിക്കു ന്ന തിനുള്ള രേഖകൾ 
സഹിതം ഹാജ രാ കുന്ന തിന് അപേക്ഷ ക ന് നോട്ടീസ് 
നൽകു കയും അപേക്ഷ കൻ 10 - 10 - 2007 - ന് ഹാജ രാ യി 
പരപ്പനങ്ങാടി സബ്രജിസ്ട്രാർ ഓഫീസിലെ 1725/75 -ാം നമ്പർ 
ആധാരത്തിന്റെ അസ്സലും നികുതി രസീതും ഹാജരാക്കുകയും 
നികുതി അടവാക്കുന്നതിന് അനുമതി നൽകണമെന്ന് അപേക്ഷി 
ക്കുകയുമുണ്ടായി. കൂടാതെ 1998 വരെ പല വകയിനത്തിൽ 
റീ. സ . 316 /4 - ൽ 17 12 സെന്റ്ഭൂമിക്ക് നികുതി അടച്ചിട്ടുണ്ടെന്നും, 
ഇതിൽനിന്നും 6.72 സെന്റ് സ്ഥലം പള്ളത്തറക്കണ്ടി മാതയ്ക്ക് 
വിൽപ്പന നടത്തിയിട്ടുണ്ടെന്നും, ഇപ്പോൾ 11 സെന്റ് ഭൂമിയാണ് 

കൈവശത്തിലുള്ളതെന്നും അറിയിച്ചു . ആയതിനെ തുടർന്ന് 
18 - 12 - 2009 - ന് ടി സ്ഥലം പ രി ശോ ധിച്ചു . ടി ഭൂമിയിൽ 
അപേക്ഷകനും കുടുംബവും വീട്വച്ച് താമസിച്ചു വരികയാ 
ണെന്ന് ബോദ്ധ്യപ്പെട്ടു . 

അപേക്ഷ യോ ടൊപ്പം ഹാജ രാ ക്കിയ ആ ധാ ര ത്തിൽ 
റീ . സ . നമ്പർ 316 / 5 -ആണെങ്കിലും അപേക്ഷാ ഭൂ മിയുടെ 
പഴയ റീ . സ . നമ്പർ 316 / 4 - ൽ ആണെ ന്നും , ടി ഭൂമിക്ക് 
വളരെക്കാലമായി നികുതി അടവാക്കിയിട്ടില്ലെന്നും ടി ഭൂമി 
റി . സ . 130/ 1 ( പഴയ സർവെ നമ്പർ) 316 / 04 ( നി . കെ . പാറ ), 
316 /5 ( പട്ടയ ഭൂമി) - യിൽപ്പെട്ടതാണെന്നും 316 / 4 - ൽപ്പെട്ട ഭൂമി ‘ എ ’ 
രജിസ്റ്റർ പ്രകാരം " പാറ എന്ന് കാണുന്നുണ്ടെങ്കിലും റീസർവേ 
റിക്കാർഡുകൾ പ്രകാരം അപേക്ഷകന്റെ പേരിൽ പതിച്ചു 
വന്നിട്ടുള്ളതാണെന്നും തഹശീൽദാർ റിപ്പോർട്ട് ചെയ്യു ക 
യുണ്ടായി. നി . കെ . ഭൂമിക്ക് തണ്ടപ്പേർ വന്നത് റീസർവ്വേയിൽ 
വന്ന അപാ തക യാ യ തി നാൽ ഇതു സംബന്ധിച്ച് സർവ്വേ 
വകുപ്പിൽനിന്നും വിശദീകരണം ആരായുകയും റീസർവേ 
റിക്കാർ ഡിലെ അപാകതകൾ പരിഹരിക്കുന്നതിന് നടപടി 
സ്വീകരിക്കുവാൻ തിരുരങ്ങാടി തഹശീൽദാർക്ക് നിർദ്ദേശം 
നൽകുകയും ചെയ്തു . ആയതിനെ തുടർന്ന് റി . സ . 130 / 1- ൽ 
പ്പെട്ട ഭൂമി നി . കെ . ഭൂമിയാക്കി തിരുരങ്ങാടി തഹശീൽദാരുടെ 
4 - 1-2013- ലെ കെ . 13469 / 11 നമ്പർ നടപടിക്രമ പ്രകാരം വില്ലേജ് 
റിക്കാർഡുകളിൽ നാളതീകരണം നടത്തി ഉത്തര വാ യിട്ടു 
ള്ളതായും, വില്ലേജ് റിക്കാർഡുകളിൽ മാറ്റം വരുത്തിയതായും 
തഹശീൽദാർ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. 
-- സ്ഥലപരിശോധനയുടെയും തഹശീൽദാരുടെ റിപ്പോർട്ടി 
ന്റെയും അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം 
വില്ലേജ് റി . സ . 130 /1- ൽപ്പെട്ട 11 സെന്റ് നി . കെ . ഭൂമി അപേക്ഷ 
കനായ ശ്രീ . ടി . അബൂബക്കർ, തറയിൽ ഹൗസ്, പാണമ്പ, 
തേഞ്ഞിപ്പലം എന്നയാളുടെ പേരിൽ എം .എൽ. ആർ. ആക്ട് 
പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്ത് നൽകുന്നതിനെ 
തിരെആക്ഷേ പ ങ്ങൾ ക്ഷണിച്ചു കൊ ണ്ടുള്ള നോട്ടീസ് 
4 - 6 - 2013 - ലെ 23 -ാം നമ്പർ കേരള ഗസറ്റിലും ( പേജ് 4266 ) 
താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമപഞ്ചായത്ത്, 
കൃഷി ഭവൻ നോട്ടീസ് ബോർഡു ക ളിലും പരസ്യ പ്പെടു 
ത്തിയെങ്കിലും ആരുംതന്നെ ആക്ഷേപമോ അവകാശമോ 
തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

മേൽ സാഹ ചര്യ ത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, 
തേഞ്ഞിപ്പലം വില്ലേജ് റീ. സ . 130 / 1- ൽപ്പെട്ട 11 സെന്റ് നി. കെ . 
ഭൂമി ശ്രീ . ടി . അബൂ ബക്കർ, തറ യിൽ ഹൗസ്, പാണമ്പ്, 
തേഞ്ഞിപ്പലം എന്നയാളുടെ പേരിൽ എം .എൽ. ആർ. ആക്ട് 
പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകിക്കൊണ്ട് 
ഇതിനാൽ ഉത്തരവാകുന്നു . 


നമ്പർ ജെ - 3244 /2004 / ഡി. ഡിസ്.(1). 

2013 ആഗസ്റ്റ് 24. 
വിഷയം: - എം .എൽ.ആർ. ആക്ട് തിരൂരങ്ങാടി താലൂക്ക്, 

തേഞ്ഞിപ്പലം വില്ലേജ്, റീ. സ . 130 / 1- ൽപ്പെട്ട 
11 സെന്റ് നി. കെ . ഭൂമി - പട്ടയഭൂമിയായി രജിസ്റ്റർ 
ചെയ്യു ന്ന ത് - അ നു മതി നൽകി ഉത്ത ര വ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് 
സൂചന: - (1) ശ്രീ . ടി. അബൂബക്കർ, തറയിൽ ഹൗസ്, 

പാണ മ്പ , തേഞ്ഞിപ്പലം എന്നയാളുടെ 
അപേക്ഷ . 


(2) തിരൂരങ്ങാടി തഹശീൽദാരുടെ 2 - 6 - 2004, 

1- 4 -2013 തീയതികളിലെ 4223/ 2000 / കൊ 
നമ്പർ റിപ്പോർട്ട്. 


തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, റീ . സ . 
130/1- ൽപ്പെട്ട 11 സെന്റ് നി . കെ . ഭൂമി എം .എൽ. ആർ. ആക്ട് 
പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
സൂചന ( 1 ) പ്രകാരം അപേക്ഷ ലഭിക്കുക യു ണ്ടായി. ടി 
അപേക്ഷ യിൻ മേൽ തിരൂ ര ങ്ങാടി തഹശീൽദാർ മുഖേന 
അന്വേഷണം നടത്തുകയും തഹശീൽദാർ സൂചന (2) പ്രകാരം 
റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 


തിരൂരങ്ങാടി തഹശീൽദാർ, ടി ഭൂമി പട്ടയ ഭൂമിയാക്കി 
മാറ്റി റവന്യൂ റിക്കാർഡു ക ളിൽ ആ വ ശ്യ മായ മാറ്റങ്ങൾ 
വരു ത്തു ന്ന തിനും അപേക്ഷ ക നിൽ നിന്നും കുടിശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 

( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസ്, റവന്യൂ ഡിവിഷണൽ 
തിരൂർ. 

ഓഫീസർ. 


